I 

Oം. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


GOVERNN 


കരള 


രള സർക് 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th October 2011 
2011 ഒക്ടോബർ 4 
12th Aswina 1933 
1933 ആശ്വിനം 12 


, 39 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 
Fire Force Department 


ദർഘാസ്/ ലേലപരസ്യം 


നമ്പർ ബി2 - 4599 /2010. 

2011 സെപ്റ്റംബർ 7. 
അഗ്നിരക്ഷാ സേവന വകുപ്പുവക നെയ്യാറ്റിൻകര അഗ്നിരക്ഷാ 
നിലയത്തിലെ എമർജൻസി ടെണ്ടർ കെ . എൽ. 01 3757 
(1988 മോഡൽ) ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 
27 - 10 - 2011 പകൽ 11 മണിക്ക് നെയ്യാറ്റിൻകര അഗ്നിരക്ഷാ 
നിലയത്തിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 

- ലേലത്തോടൊപ്പം മുദ്ര പതിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെണ്ടറുകൾ 25 -10 - 2011-ാം തീയതി പകൽ 3 മണി 
വരെ നേരിട്ടോ തപാൽവഴിയോ സ്വീകരിക്കുന്നതാണ്. 
3 മണിക്കു ശേഷം ലഭിക്കുന്ന ടെണ്ട റു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . മുദ്ര പതിപ്പിച്ച ടെണ്ടറുകൾ 
ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് “അഗ്നിരക്ഷാ സേവന വകുപ്പ് 
നെയ്യാറ്റിൻകര അഗ്നിരക്ഷാ നിലയം വക എമർജൻസി ടെണ്ടർ 
കെ . എൽ. 01 3757 വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന്എഴുതി 
യി രി ക്ക ണം . ടെണ്ട റു കൾ ഡിവി ഷ ണൽ ആ ഫീ സർ, 
അഗ്നിരക്ഷാ സേവനം, ഗവൺമെന്റ് പ്രസ് പി. ഒ., ഹൗസിംഗ് 
ബോർഡ് ജംഗ്ഷൻ, ചെങ്കൽചൂള, തിരുവനന്തപുരം-1 എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. പരസ്യ ലേലത്തിനുശേഷം 
നേരത്തെ ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിൽ 
കേട്ട തുകയോ ടെണ്ടറിൽ കൊടുത്ത തുകയോ ഏതാണോ 
കൂടു തൽ ആ തുകയ് ക്ക് താൽക്കാ ലി ക മായി ലേലം 
ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ 
നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി - 1,000 നിരതദ്രവ്യമായി 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി - 1,000 - ന്റെ ക്രോസ് ചെയ്യാത്ത ബാങ്ക് ഡ്രാഫ്റ്റ് 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, വെള്ളയമ്പലം ബ്രാഞ്ചിൽ 
മാറ്റ ത്തക്ക വിധം ഡിവി ഷ ണൽആഫീസർ, അഗ്നിരക്ഷാ 
സേവനം, ദക്ഷിണമേഖല , തിരുവനന്തപുരം- 1 എന്ന വിലാസ 
ത്തിൽ ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യ 
മില്ലാത്ത ടെണ്ടറുകൾ സ്വീക രി ക്കു ന്ന ത ല്ല . ടെണ്ടറുകൾ 
സമർപ്പിച്ചവർ തങ്ങളുടെ ടെണ്ടറുകൾ സ്വീകരിക്കുന്നപക്ഷം 
പണം അടയ്ക്കേണ്ടതിലേക്കായി ലേല സമയത്ത് ഹാജരായിരി 
ക്കേണ്ടതാണ്. ടെണ്ടറുകൾ നൽകിയ വർക്കും ലേലത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം 
അ ട യ് ക്കേണ്ടതില്ല . ഏറ്റവും കൂടിയ തുകയ് ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ/ ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി 
ലേലം/ ടെണ്ടർ കൊണ്ട്തുകയുടെ 25 % അപ്പോൾതന്നെ 
അടയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിച്ച് 
15 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം തുകയ്ക്കുള്ള 
വിൽപ്പന നികുതിയും ഒടുക്കി ടി വ്യക്തി സ്വന്തം ഉത്തരവാദി 
ത്വത്തിലും ചെലവിലും വാഹനം നീക്കംചെയ്യേണ്ടതാണ്. 
ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 


22nd MARCH. 2011 ] 


FIRE FORCE DEPARTMENT 


ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ദർഘാസ് 
സ്ഥിര പ്പെ ടുത്തി കിട്ടു ന്ന യാൾ ലേല നിബ ന്ധ ന കൾ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി 
കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരന് അവകാശം ഇല്ലാത്തതും 
ആകുന്നു. 

ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ടെണ്ടർ നൽകുവാൻ ആഗ്രഹിക്കു 
ന്ന വർക്ക് നെയ്യാറ്റിൻകര അഗ്നിരക്ഷാ നില യത്തിൽ വച്ച് 
സ്റ്റേഷൻ ആഫീസറുടെ അനുമതി യോടെ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം 
പരിശോധിക്കാവുന്നതാണ്. 


TENDER EXTENSION NOTICE 
No. F1- 6923 /2010. 

- 15th September 2011 . 
The date of inviting of Tender No. 2 /2011 of Fire and 
Rescue Services Department for the fabrication of 
3 Numbers of Mini Water Tender based on Water Mist 
Technology is extended to 11 - 10 - 2011 . The tender form will 
be sold upto 3 p .m . on 10 - 10 -2011. Last date of receipt of 
tender is on 11- 10 - 2011, 5 p .m . The tenders will be opened 
at 11 . 30 a .m . on 12 - 10 - 2011 . All other conditions remain 
the same. 

കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പിലേക്ക് 
മിനി വാട്ടർ ടെണ്ടർ ബേസ് ഡ് ഓൺ വാട്ടർമിസ്റ്റ് 

ടെക്നോളജി - 3 എണ്ണം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിലേക്കായി 
താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
2 / 2011 നമ്പരായി ക്ഷണിച്ചിരുന്ന ത് 11 - 10 - 2011 വരെ 
ദീർഘിപ്പിക്കുന്നു . ഫോറം വിൽക്കുന്ന അവസാന തീയതി 
10 - 10 - 2011, 3 മണി. ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതി 
11- 10 - 2011, 5 മണി. 12 - 10 - 2011- ന് 11. 30 മണിക്ക് ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. മറ്റ് നിബന്ധനകളെല്ലാം അതേപടി 
തുടരുന്നു . 


-- യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദാക്കുന്നതിനും ടെണ്ടറുകൾ 
അ സ്ഥി ര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പു വച്ചി രി ക്കു ന്ന 
ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


ഡിവിഷണൽ ആഫീസറുടെ 
കാര്യാലയം, ഫയർ ആന്റ് 
റെസ്ക് സർവ്വീസസ്, 
തിരുവനന്തപുരം-1. 


Office of the Commandant General, 
HomeGuards Civil Defence, 
Fire & Rescue Services, 
Housing Board Junction , 

(Sd.) 
Thiruvananthapuram . 

Commandant General. 


( ഒപ്പ്) 
ഡിവിഷണൽ ആഫീസർ. 


